Kerala Gazette No . 32 dated 7th August 2007. 
PART II 


സ്ലി 
പ 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


വിജ്ഞാപനം 


നമ്പർ 2778 / ലെജിൻ 3 / 2007/ ലെജി. 


തിരുവനന്തപുരം, 2007 ആഗസ്റ്റ് 4. 


കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളുടെ 69 -ാം ചട്ടപ്രകാരം, 2007 - ലെ കേരള ചുമട്ടുതൊഴിലാളി (രണ്ടാം ഭേദഗതി) 
ബിൽ, ഉദ്ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ മെമ്മോറാണ്ടത്തോടുംകൂടി 
പ്രസിദ്ധപ്പെടുത്തുന്നു. 


ഡോ . എൻ. കെ . ജയകുമാർ, 


സെക്രട്ടറി. 


പന്ത്രണ്ടാം കേരള നിയമസഭ 

ബിൽ നമ്പർ 118 


2007 - ലെ കേരള ചുമട്ടുതൊഴിലാളി (രണ്ടാം ഭേദഗതി) ബിൽ 


1978 - ലെ കേരള ചുമട്ടുതൊഴിലാളി ആക്റ്റ് വീണ്ടും 

ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 
ബിൽ 


- പീഠിക. 1978 - ലെ കേരള ചുമട്ടുതൊഴിലാളി ആക്റ്റ് (1980 - ലെ 20) ഇതിനുശേഷം 
കാണുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 


ഭാരത റിപ്പബ്ലിക്കിന്റെ അൻപത്തിയെട്ടാം സംവത്സരത്തിൽ താഴെപ്പറയും പ്രകാരം 
നിയമമുണ്ടാക്കുന്നു: - 


-- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1 ) ഈ ആക്റ്റിന് 2007 - ലെ കേരള ചുമട്ടു 
തൊഴിലാളി (രണ്ടാം ഭേദഗതി) ആക്റ്റ് എന്ന് പേർ പറയാം. 

(2) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


2. 37 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1978 - ലെ കേരള ചുമട്ടുതൊഴിലാളി ആക്ടിന്റെ 
( 1980 - ലെ 20 ) 37 -ാം വകുപ്പിൽ “ സർക്കാർ എന്ന വാക്കിനു പകരം “ ബോർഡ് എന്ന 
വാക്ക് ചേർക്കേണ്ടതാണ്. 


ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണം 
- 1978 - ലെ കേരള ചുമട്ടു തൊഴിലാളി ആക്റ്റിന്റെ 37 -ാം വകുപ്പ് പ്രകാരം, 
നിധിയിലേക്കുള്ളഏതെങ്കിലും അംശദായത്തിന്റെ അടവിൽ ഒരു തൊഴിലുടമ വീഴ്ച് 
വരുത്തുകയാണെങ്കിൽ, സർക്കാരിന് അയാളിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാവുന്ന 
താണ്. ഒരു തൊഴിലുടമയിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കുന്നതിനുള്ള ഈ 
അധികാരം കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ ഏൽപ്പിക്കുവാൻ 
സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചു . 

മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 


ധനകാര്യ മെമ്മോറാണ്ടം 
ഈ ബിൽ നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരുകയും ചെയ്താൽ സംസ്ഥാന 
സഞ്ചിത നിധിയിൽ നിന്നും യാതൊരു അധിക ചെലവും ഉണ്ടാകുന്നതല്ല. 


പി . കെ . ഗുരുദാസൻ. 


